21st AUG. 2012] 


COMMISSIONERATE OF LAND REVENUE 


5493 


L . A . Notifications and Declarations 

PATHANAMTHITTA DISTRICT 


- പ്രസ്തുത ആക്ടിലെ 6(2 ) എന്ന വകുപ്പ് പ്രകാരം ഈ 
കാര്യം താഴെപ്പറയുന്നഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി 
കണക്കാക്കപ്പെടുന്നതാണ്. 


വിജ്ഞാപനം 


നമ്പർ എ2- 275/ 2012. 


2012 ജൂ 


ലൈ 5. 


- പ്രസ്തുത ആക്ടിലെ 6 ( 3 ) വകുപ്പ് പ്രകാരം രജിസ്റ്റർ 
ചെയ്ത എല്ലാ കൈവശക്കാരും: 


കേരള സർക്കാർ 11 - 8 - 2004 - ലെ ജി . ഒ . ( ആർ. ടി . ) 
3104 / 04 / ആർ. ഡി . നമ്പർ വിജ്ഞാപനപ്രകാരം പെഷ്യൽ 
തഹശീൽദാർ, ( പൊന്നുംവില - ദേശീയ പാത ) റാന്നിയ 
1894- ലെ സ്ഥലമെടുപ്പ് ആക്ട് ( 1894- ലെ 1-ാം കേന്ദ്ര ആക്ട്) ന് 
വിധേയമായി കളക്ടറുടെ ചുമതലകൾ നിർവ്വഹിക്കുന്നതിനു 
വേണ്ടി നിയമിച്ചിരിക്കുന്നതിനാലും; താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുള്ള സ്ഥലം ഒരു പൊതു ആവശ്യത്തിന് അതാ യത്, 
കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ ജോലിയുടെ 
ഭാഗമായ പുനലൂർ-മൂവാറ്റുപുഴ റോഡിന്റെ വികസനത്തിന് 
ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടായേക്കാമെന്നോ കേരള 
സർക്കാരിന് ബോദ്ധ്യമാകുന്നതിനാലും; ഇപ്പോൾ, തൻമൂലം 
അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും 1894 - ലെ 
സ്ഥലമെടുപ്പ് ആക്ട് 4 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ 
വ്യവസ്ഥകൾക്കനുസൃതമായി ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് 
ഇതിനാൽ നൽകുകയും ചെയ്യുന്നു . 


( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ 
നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ 
മററു തടസ്സങ്ങ ളോ 15 ദിവസത്തിനകം 
മുറിച്ചുകളയുകയോ നീക്കം ചെയ്യുക യോ 
ചെയ്ത് അതിരുകളോ മററ് ലൈനുകളോ 
വെടിപ്പാക്കണമെന്നും; 


( ബി ) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാവുന്ന 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 
ഏർപ്പെടുത്തണമെന്നും; 


പട്ടിക 


ജില്ല - പത്തനംതിട്ട. 
താലൂക്ക് കോഴഞ്ചേരി. 

- വില്ലേജ് - വി. കോട്ടയം. 
ബ്ലോക്ക് നമ്പർ 32. 
സർവെ നമ്പർ 137 പാർട്ട്. 
ബി . റ്റി. ആർ. പ്രകാരം - പുരയിടം. 
നാളിത് ഭൂസ്ഥിതി - പുരയിടം. 
വിസ്തീർണ്ണം 0.0058 ഹെക്ടർ 


( സി ) അ നു യോജ്യമായ സർവെ അടയാളങ്ങൾ 

നൽകണമെന്നും മറ്റുപകാരത്തിൽ പ്രസ്തുത 
ആക് ടോ അ തുപകാരം ഉണ്ടാക്കിയിട്ടുള്ള 
ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന 
സഹായങ്ങൾ സർവ്വേയർക്ക് നൽകണമെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട്ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് 
ആക്ടിലും അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


( ഒപ്പ്) 
- സ്പെഷ്യൽ തഹശീൽദാർ 
( പൊന്നുംവില ദേശീയപാത ). 


റാന്നി. 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


ജില്ല - പത്തനംതിട്ട. 


താലൂക്ക് കോഴഞ്ചേരി. 


വില്ലേജ് - വി. കോട്ടയം. 


നമ്പർ എ2- 275 / 2012 . 

2012 ജൂ ലൈ 5. 
താഴെ പറയുന്ന സർവെ ചെയ്തിട്ടില്ലാത്ത ഭൂമിയുടെ 
സർവെ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ 
താഴെ പറയുന്ന പ്രദേശങ്ങളിലെ സർവെ പ്രവർത്തനങ്ങൾ 
വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന 
പദേശത്ത് സർവെ നമ്പ ർ അതിർത്തി തിരിച്ച് സർ 
ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള സർ വ്വയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 ( 1) -ാം വകുപ്പ് 
പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യു ന്നു . താഴെ പറയുന്ന 
ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് ചേർന്നോ സ്ഥിതി 
ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് ഭൂമിയിൽ അവകാശമുണ്ടെന്ന് 
തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജന്റ് 
മുഖാന്തിരമോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 
അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു 
കൊടുക്കുന്നതിനും അ തോട് ബന്ധപ്പെട്ട വിവരങ്ങൾ 
നൽകുന്നതിനും വേണ്ടി സ്ഥലത്ത് അതത് സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനുംവേണ്ടി ഇതിനാൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ബ്ലോക്ക് നമ്പർ 32 . 
സർവ്വ നമ്പർ - 137 പാർട്ട്. 
ബി. റ്റി.ആർ. പ്രകാരം പുരയിടം. 
നാളിത് ഭൂസ്ഥിതി - പുരയിടം. 
വിസ്തീർണ്ണം - 0.0058 ഹെക്ടർ. 


( ഒപ്പ്) 
- സ്പെഷ്യൽ തഹശീൽദാർ 
( പൊന്നും വില ദേശീയപാത ). 


റാന്നി. 


Gaz . No. 34/ 2012/DTP (CLR ). 


5494 


KERALA GAZETTE 


| [PART III 


വിജ്ഞാപനം 

മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 

അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു 
നമ്പർ എ2- 277 / 2012. 

2012 ജൂ ലൈ 5. 

കൊടുക്കുന്നതിനും അ തോട് ബന്ധപ്പെട്ട വിവരങ്ങൾ 

നൽകുന്നതിനും വേണ്ടി സ്ഥലത്ത് അതത് സമയം 
കേരള സർക്കാർ 11 - 8 - 2004 -ാം തീയതിയില 

-- ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ 
ജി. ഒ . ( ആർടി. ) 3104 / 04 / ആർ. ഡി . നമ്പർ വിജ്ഞാപന 

ക്ഷണിച്ചുകൊള്ളുന്നു . 
പകാരം സ്പെഷ്യൽ തഹശീൽദാർ ( പൊ ന്നും വില - പ്രസ്തുത ആക്ടിലെ 6 ( 2) -ാം വകുപ്പുപ്രകാരം ഈ 
ദേ ശീ യ പാ ത ) റാന്നി യെ 1894 - ലെ സ്ഥലമെടുപ്പ് ആക്ട് കാര്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശ ബന്ധമുള്ള 
(1894- ലെ 1 -ാം കേന്ദ്ര ആക്ട്)- ന് വിധേയമായി കളക്ടറുടെ 

ഏതൊരാൾക്കുമുള്ള സാധു വായ നോട്ടീസായി 
ചുമതലകൾ നിർവ്വഹിക്കുവാൻ നിയമിച്ചിരിക്കുന്നതിനാലും; 

കണക്കാക്കപ്പെടുന്നതാണ്. 
താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ള സ്ഥലം ഒരു പൊതു | പ്രസ്തുത ആക്ടിലെ 6(3 ) -ാം വകുപ്പുപ്രകാരം രജിസ്റ്റർ 
ആവശ്യത്തിന് അതായത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത എല്ലാ കൈവശക്കാരും: 
പ്രോജക്ടിന്റെ ജോലിയുടെ ഭാഗമായ പുനലൂർ-മൂവാറ്റുപുഴ 

( എ ) സർവെ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 
റോഡിന്റെ വിക സ ന ത്തിന് ആവശ്യമുണ്ടെന്നോ 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവു ന്ന വല്ല 
ആ വശ്യമുണ്ടായേക്കാമെന്നോ കേരള സർക്കാരിന് 

മ രങ്ങ ളോ കുറ്റിക്കാടുകളോ വേലികളോ 
ബോദ്ധ്യമാകുന്നതിനാലും; ഇപ്പോൾ, തന്മൂലം അതുമായി 

നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മറ്റ് 
ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും 1894 - ലെ സ്ഥലമെടുപ്പ് 

തടസ്സങ്ങളോ15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ 
ആക്ട് 4 -ാം വകുപ്പിന്റെ ( 1) -ാം ഉപവകുപ്പിലെ 

നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് 
വ്യവസ്ഥകൾക്കനുസൃതമായി ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും ; 
ഇതിനാൽ നൽകുന്നു . 

( ബി ) കൊടിപിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാവുന്ന 
പട്ടിക 

സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 

ഏർപ്പെടുത്തണമെന്നും ; 
ജില്ല പത്തനംതിട്ട. 

( സി ) അ നു യോജ്യമായ സർവെ അടയാളങ്ങ ൾ 
താലൂക്ക് കോഴഞ്ചേരി. - വില്ലേജ് - കോന്നി. 

നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽപത് 

ആക് ടോ അ തുപകാരം ഉണ്ടാക്കിയിട്ടുള്ള 
| ക്രമ ബ്ലോക്ക് സർവെ ബി. റ്റി.ആർ. നാളിതു വിസ്തീർണ്ണം 

ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന 
നമ്പർ നമ്പർ നമ്പർ പ്രകാരം ഭൂസ്ഥിതി ഹെക്ടറിൽ 

സഹായങ്ങൾ സർവെയർക്ക് നൽകണമെന്നും 

ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
- 1 33 80 പാർട്ട് പുരയിടം പുരയിടം 0. 0071 

- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള 
- 33 370 പാർട്ട് 

0. 0120 

ഖണ്ഡങ്ങൾ പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ 
ആ കെ 0 .0191 

അ നു സരിക്കുന്നതിൽ ആരെങ്കിലും വീഴ് ച 
വരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് 
ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് ആക്ടിലും 

അ തുപകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും വ്യവസ്ഥ 
( ഒപ്പ്) 

ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ നിന്നും 
സ്പെഷ്യൽ തഹശീൽദാർ വസൂലാക്കുന്നതുമാണ്. 
റാന്നി. 

( പൊന്നും വില ദേശീയപാത ). 


ഭൂമിയുടെ വിശദ വിവരങ്ങൾ 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


ജില്ല പത്തനംതിട്ട. 


നമ്പർ എ2- 277 / 2012. 


2012 ജൂ 


ലൈ 5. 


താലൂക്ക് കോഴഞ്ചേരി. 


വില്ലേജ് കോന്നി. 


താഴെപ്പറയുന്ന സർവ്വ ചെയ്തിട്ടില്ലാത്ത ഭൂമിയുടെ 

ക്രമ ബ്ലോക്ക് സർവെ ബി . റ്റി .ആർ. നാളിതു വിസ്തീർണ്ണം 
സർവെ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ 

നമ്പർ നമ്പർ നമ്പർ പ്രകാരം ഭൂസ്ഥിതി 
താഴെപ്പറയുന്ന പദേ ശ ങ്ങളിലെ സർവെ പ്രവർത്തനങ്ങൾ 
വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന -- 1 33 80 പാർട്ട് പുരയിടം പുരയിടം 0. 0071 
പദേശത്തെ സർവെ നമ്പർ അതിർത്തി തിരിച്ച് സർവ്വ 2 33 370 പാർട്ട് ,, 

- 0 .0120 
ചെയ്യുന്നതാണെന്നും 19 61 - ലെ കേരള സർവെയും 

- ആ കെ 0.0191 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6(1) -ാം വകുപ്പ് 
പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെപ്പറയുന്ന 
ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് ചേർന്നോ സ്ഥിതി 

( ഒപ്പ്) 
ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ അവകാശമുണ്ടെന്ന് 

- സ്പെഷ്യൽ തഹശീൽദാർ 
തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജന്റ് റാന്നി. 

( പൊന്നുംവില ദേശീയപാത ). 


21st Aug . 2012 ] 


COMMISSIONERATE OF LAND REVENUE 


5495 


MALAPPURAM DISTRICT 


NOTICE 
UNDER SECTION 9 (2 ) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 
No . B - 1042 /07 . 

| 20th July 2012. 
The subjoined statement is an extract from the survey field register giving particulars of the lands registered and 
surveyed in the name of concerned . Appeal, if any , against the survey should be presented within three months from the 
date of publication of this notice to the Officer-in -charge of the survey whose headquarters are at Tirur. 

Field maps may be obtained on application and on payment of fees prescribed from time to time. 


SCHEDULE 


District - Malappuram . 


Taluk — Tirurangadi. 


Village — Parappur. 


As per Revenue Records 


As now surveyed 


Remarks 


Initial Survey/ 
Re- Survey / 

Revision Survey 
Survey Field Sub division 

No . 


Sub Division 


No. 


Survey Field 

No. 


Area in 
hectares 


Area in 
hectares 


No . 


( 2 ) 


( 3) 


(6 ) 


142 


142 


0 .5747 


0 .2949 


0 .0031 


On Ground Road 


0.0112 
0.1355 


On Ground Road 
PWD Approach Road 
(Kavilmumbilkadavu 
Bridge ) 


0 .1300 


142 


2 


142 


142 


0 . 1052 


0 .0825 


0.0174 
0 .0053 


On Ground Road 
PWD Approach Road 
(Kavilmumbilkadavu 
Bridge ) 


142 


0 .3399 


0 .2960 


142 


0 .6070 


0 .0350 PWD Approach Road 

(Kavilmumbilkadavu 

Bridge ) 
0 .0089 On Ground Road 
0. 5935 
0 . 0063 On Ground Road 
0.0072 PWD Approach Road 

(Kavilmumbilkadavu 
Bridge ) 


9 


142 


142 


9 


0.3885 


0 . 3885 


0 .3832 


0 .0053 


On Ground Road 


5496 


KERALA GAZETTE 


[PART III 


( 1) 


(5) 


(6 ) 


(7 ) 


139 


0 .4411 


0 .2881 
0 .0902 


PWD Approach Road 
(Kavilmumbilkadavu 
Bridge) 


On Ground Road 


0 .4452 


0.0530 
0 .0098 
0 .4258 
0.0110 
0 .0084 


On Ground Road 
PWD Approach Road 
(Kavilmumbilkadavu 
Bridge) 


0 . 1457 


0 . 1366 


0 .0091 


PWD Approach Road 
(Kavilmumbilkadavu 
Bridge ) 


0 .6151 


0 .2811 
0 .1580 


PWD Approach Road 
(Kavilmumbilkadavu 
Bridge) 


104 


0 .4614 


0 . 1760 
0.4354 
0 .0260 


PWD Approach Road 
(Kavilmumbilkadavu 
Bridge ) 


Taluk Office , 
Tirur. 


(Sd .) 
Special Tahsildar, LA (General). 


NOTICE 


UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 


No. G3-9627 /07. 

1st August 2012 
The subjoined statement is an extract from the survey field register giving particulars of the land registered and 
surveyed in the name of concerned . Appeal, if any , against the survey should be presented within three months from the 
date of publication of this notice to the Officer - in - charge of the survey whose headquarters are at Tirurangadi. 

Field maps may be obtained on application and on payment of the fees prescribed from time to time. 


SCHEDULE 


District - Malappuram . 


Village — Thenhipalam . 


Taluk — Tirurangadi . 
Re -Survey/Revision Survey 


As per Revenue Accounts 


As now surveyed 


Survey Field 

No . 


Sub division 

No . 


Survey Field 

No . 


Sub Division 

No . 


Area in 
hectares 


519/2 


2 


519 


1. 1595 


0 .2120 


1.3715 


Taluk Office , 
Tirurangadi. 


(Sd.) 
Additional Tahsildar. 


21st Aug . 2012 ] 


COMMISSIONERATE OF LAND REVENUE 


5497 


NOTIFICATIONS 


( 1 ) 


Ref. G3-820 /99 . 

17th July 2012 
DETAILS OF LAND 

District — Malappuram . 

congadi 
Taluk — Tirurangadi. 

Village — A . R . Nagar. 
Re-survey No. — 109/2 . 
Extent — 15 Cent. 


Ref. G3-4712/2000 . 

20th July 2012. 
DETAILS OF LAND 

District - Malappuram . 
Taluk — Tirurangadi. 

Village — Thenhipalam . 
Re- survey No. — 66 /1 . 
Extent — 10 .07 Cent. 


( 3 ) 


UNDER SECTION 6 ( 1 ) OF THE KERALA SURVEY AND 

BOUNDARIES ACT, 1961 
Whereas , the Government have directed the survey 
of lands comprised in survey numbers noted below , it is 
hereby notified under sub -section (1 ) of section 6 of the 
Kerala Survey and Boundaries Act, 1961, that the survey 
operation will be started in the Village soon and the 
survey numbers of the Villages noted below will be 
demarcated and surveyed and that every person claiming 
to be interested in the registered lands situated within or 
adjoining the undermentioned lands are hereby invited to 
attend immediately either in person or by agent on the 
surveyor employed in the locality and also from time to 
time when called upon for the purpose of pointing out 
the boundaries and supplying information in connection 
therewith . 

Under sub - section (2 ) of Section 6 of the said Act, 
this notification shall be held to be a valid notice to every 
person having any interest in the undermentioned land . 

Under sub -section ( 3 ) of Section 6 of the above said 
Act, all the registered holders are hereby required : 
(a) to clear within 15 days by cutting down or 

removing any trees, jungle , fences , standing 
crops or other material obstructions the 
boundaries or other lines, the clearance of 
which may be necessary for the purpose of 
survey ; and 
to provide labour at such time and for such 
periods as may from time to time be required 
by furnishing flag holders and chainman ; and 
to provide suitable survey marks and 
otherwise to give such assistance in the 
survey as may be demanded under the said 
Act or the Rules made thereunder. 


Ref. G3-1981/2000 . 

21st July 2012 
DETAILS OF LAND 

District - Malappuram . 
Taluk — Tirurangadi. 

Village — Thenhipalam . 
Re-survey No. — 230 / 3 . 
Extent — 18 .21 Cent. 


Ref. G3-6223 /2008 . 

21st July 2012 . 
DETAILS OF LAND 

District — Malappuram . 
Taluk — Tirurangadi. 

Village — Thenhipalam . 
Re-survey No. — Bh . 3 120 /17 . 
Extent — 4 .64 Cent. 


(5 ) 


( c ) 


Ref. G3- 1983/2000. 

25th July 2012. 
DETAILS OF LAND 

District — Malappuram . 
Taluk — Tirurangadi. 

Village — Thenhipalam . 
Re -survey No . — Bh . 3 66 /1. 
Extent — 2.50 Cent. 


If any person fails to comply with these requisitions 
under clauses (a ) to (c ) mentioned above the work will be 
got done by employing hired labour and the cost thereof 
will be recovered from the defaulters as provided in the 
Act and Rules made thereunder. 


Taluk Office , 
Tirurangadi. 


(Sd .) 
Additional Tahsildar. 


KOZHIKODE DISTRICT 

NOTICE 
UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND 

BOUNDARIES ACT , 1961 
Ref. D - 31/ 2011 /D2. 

23rd July 2012. 
The subjoined statement is an extract from the survey field register giving particulars of lands registered and 
surveyed in the name of concerned . Appeal, if any, against the survey should be presented within three months from the 
date of publication of this notice to the Officer - in - charge of the survey whose headquarters are at Koyilandy. 

Field maps may be obtained on application and on payment of fees prescribed from time to time. 


Gaz. No. 34 /2012 /DTP (CLR ). 


5498 


KERALA GAZETTE 


[PART III 


SCHEDULE 


District — Kozhikode. 
Village — Panthalayani. 


Taluk — Koyilandy. 
Desom — Panthalayani. 


As per Revenue Accounts 


As now surveyed 


Initial Survey / 
Re- Survey/ 

Revision Survey 
Survey Filed Sub division 
No. 

No. 


Survey Filed 


Sub Division 


Area in 
hectares 


Area in 
hectares 


No. 


0.1052 


0 .0676 


0 .0376 


0.5366 


0.3868 


0 .0925 


0 .0573 


2.5819 


0.5884 


0 . 1651 
1.8284 


1 .0482 


0 . 8446 


0.0787 


0 . 1249 


0 .7204 


0 .6046 


0 .0724 


0 .0434 


Office of the Special Tahsildar, L . A ., 
Koyilandy. 


(Sd .) 
Special Tahsildar, L . A . 


The reference number of the above notification shall 
be read as ` A . 982/07 instead of “ A . 682/07 . 


KANNUR DISTRICT 

ERRATUM NOTIFICATION 
Ref. A . 982 /07. 

27th July 2012. 
As per reference number A .682/07 dated 10 -4- 2012 of 
the Special Tahsildar (LA ), Thalassery, the notification 
under Section 9(2 ) of Kerala Survey and Boundaries Act, 
1961 in respect of land acquired for the park for aged 
people and children at New Mahe Panchayath was 
published in Kerala Gazette No. 19 dated 8 -5 - 2012 . 


Office of the 
Special Tahsildar (LA ), 


( Sd .) 
Special Tahsildar, L . A . 


Thalassery . 


